GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5643 


ERNAKULAM DISTRICT 


Kanayannur Taluk 


മുകളിൽ കാണിച്ചിട്ടുള്ള വ രുടെ പേരിൽ അവ കാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാ മൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാ തെ യോ സമ യ പ രി ധി ക്കു ശേഷമാ ലഭി ക്കു ന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


നമ്പർ എ5-7029 / 2020 . 


2020 മാർച്ച് 13 . 


കണ യ നൂർ താ ലൂ ക്കിൽ മ ണ കു ന്നം വില്ലേ ജിൽ 
മണകുന്നം ദേശത്ത് കപ്പൂര് വീട്ടിൽ ജി . പി . രാമൻ കുഞ്ഞ് 
എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. അനന്തരാവാകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി പരേ തന്റെ മകൻ അഖിൽ 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 22-1-2020 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേ തന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


അന്നമ്മ 


( 2 ) 
നമ്പർ എച്ച്3-3634 / 2020 . 

2020 ജൂൺ 1 , 
ആലുവ താലൂക്ക്, അങ്കമാലി വില്ലേജിൽ അങ്ങാടിക്കടവ് 
കരയിൽ അയ്യമ്പിള്ളി വീട്ടിൽ കുരിയത് മകൻ ബേബി കുര്യൻ , 
ടിയാൻ ഭാര്യ 

ബേബി എന്നിവർ യഥാ കമം 
26 -11-2005 , 24 -9 -2004 എന്നീ തീയതികളിൽ മരണപ്പെ ട്ട 
താണെന്നും ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് അനു വാദിച്ചു 
കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതരുടെ മകൻ 
ബിനു ബി , അയ്യമ്പിള്ളി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പ റ യുന്ന വ രാ ണ് പര ത രു ടെ 

നിയ മാ നു സ ത 
അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബം 


1 


രാധിക 


ഭാര്യ 


59 


2 


ദിവ്യ 


മകൾ 


37 


3 


ടിന്റെ 


35 


പേര് 


3 3 


പരേതരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


4 


ബം 


മകൻ 


അഖിൽ 


34 


1 


35 


2 


34 


അന ന്ത ര വ ക ാശ 


മേൽപറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 

സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം കണ യന്നൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ 
വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


ബിനു ബി . അയ്യമ്പിള്ളി മകൻ 
നൂബി ബി . അയ്യമ്പിള്ളി 

മകൾ 
മുകളിൽ കാണിച്ചിട്ടുള്ള വ രുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാ മൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാ തെയോ സമ യ പ രി ധി ക്കു ശേഷമാ ലഭി ക്കു ന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കണയന്നൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


Aluva Taluk 


പരസ്യം 


( 1) 


( 3 ) 
നമ്പർ എച്ച്3-4148 / 2020 . 

2020 ജൂൺ 1 , 
ആലു വി താലൂക്ക്, ആലുവ ഈസ്റ്റ് വില്ലേ ജിൽ 
നൊച്ചിമ ക ര യിൽ മു തി രി ക്കാട്ട് പറ മ്പിൽ വീട്ടിൽ 
കണ്ടൻ മാക്കോ എന്ന കക്ഷി 2 - 10 - 1993 -ാം തീയതി 
മ ര ണപ്പെ ട്ട താ ണെന്നും ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
മകൻ തങ്കപ്പൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നട ത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


നമ്പർ എച്ച് -406212020. 


2020 ജൂൺ 1 . 


പേര് 


ആ ലൂ വ 

താ ലൂ ക്ക് , നെടു മ്പാ ശ്ശേരി വില്ലേ ജിൽ 
പൊയ് ക്കാ ട്ടു ശ്ശേരി കര യിൽ ആട്ടാം പ റ മ്പിൽ വീട്ടിൽ 
നാരായണ പിള്ള മകൻ കെ . എൻ . തങ്കപ്പൻ പിള്ള എന്ന 
കക്ഷി 20-10-2008 -ാം തീയതി 

മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്ക ണമെ ന്ന് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ പങ്ക ജാക്ഷിയമ്മ 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേ തന്റെ നിയ മാ നു സ ത 

അ വ കാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബസ്ഥ 


1 


ശിവൻ 


മകൻ 


53 


2 


തങ്കപ്പൻ 


51 


3 


ഉഷ 


മകൾ 


49 


4 


ശശികല 


47 


3 3 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


പങ്കജാക്ഷിയമ്മ 


ഭാര്യ 


11 


മുകളിൽ കാണിച്ചിട്ടുള്ള വ രുടെ പേരിൽ അവ കാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം രേഖാ മൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാ തെയോ സമ യ പ രി ധി ക്കു ശേഷമാ ലഭി ക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


2 


ശോഭ , എ . ടി. 


മകൾ 


53 


3 


ഷാജി, എ . ടി . 


മകൻ 


51 


4 


ഓമനക്കുട്ടൻ, എ . ടി . 


48 


119 


